37 


Aluva Taluk 


30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


( 1 ) 


( 14 ) 


നമ്പർ എ5-20961 2020 . 

2021 ജനുവരി 1 . 
കണയന്നൂർ താലൂക്കിൽ എറണാകുളം വില്ലേജിൽ 
സെന്റ് ബെനഡിക്ട് ദേശത്ത് രാകേന്ദു വീട്ടിൽ വി . രഘുനാഥൻ 
എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്ത 
രാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ 
ഇന്ദു രഘു നാഥ് സമർപ്പിച്ച അപേക്ഷ യിൻമേൽ വില്ലേജ് 
ആഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 16-12-2007 -ാം 
തീയതി മരിച്ചുപോയെന്നും പത്തേന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ എച്ച്3-10659 / 2020 . 

21 ജനുവരി 5 . 
ആലുവ താലൂക്കിൽ കീഴ്മാട് വില്ലേജിൽ ചാലക്കൽ കരയിൽ 
കീഴത്തോട്ടത്തിൽ വീട്ടിൽ പക്കാർ മകൻ കെ . പി . അബൂബക്കർ 
എന്ന കക്ഷി 17-12-2010 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നൽകണമെന്നാ 
വശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ സിയാദ് , കെ . എ . അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ള തുമാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


നബീസ , 


നമ്പർ 


70 


ഭാര്യ 


2 


മകൻ 


53 


1 


72 


അലിക്കുഞ്ഞ് , കെ . എ . 
നാസർ 


3 


99 


51 


2 


40 


4 


സുഹറ ബീവി , കെ . എ . 


മകൾ 


47 


3 


36 


5 


42 


6 


ഫാത്തിമ , കെ . എ . 
സിയാദ് , കെ . എ . 
സബീന , കെ . എ . 


മകൻ 


ഇന്ദു രഘുനാഥ് 

ഭാര്യ 
രജിത രഘുനാഥ് 

മകൾ 
രാജീവ് രഘുനാഥ് 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാകേണ്ടതാണ് . കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


41 


7 


37 


19 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


( 15 ) 


നമ്പർ എ5-21565 2020 . 

2021 ജനുവരി 1 . 
കണയന്നൂർ താലൂക്കിൽ എളംകുളം വില്ലേജിൽ ചിലവന്നൂർ 
ദേശത്ത് ബ്ലൂ ലഗൂൺ ഫ്ളാറ്റ് നം . 101 വീട്ടിൽ ഹേംജിത്ത് 
ഭരതൻ എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ 
അ ന ന്ത രാവ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി 
പരേതന്റെ ഭാര്യ സുഗന്ധി ഹേംജിത്ത് സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 23-2-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവ കാശി യായി താഴ പറയുന്നയാളാണു ള്ള ത ന്നും 
അറിവായിരിക്കുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എച്ച്3-10663 / 2020 . 

2021 ജനുവരി 5 . 
ആലുവ താലൂക്കിൽ പാറക്കടവ് വില്ലേജിൽ മാമ്പ കരയിൽ 
പൈനാടത്ത് വീട്ടിൽ ജേക്കബ് , പി . വി . മകൻ റംജിത്ത് , പി . ജെ . 
എന്ന കക്ഷി 15-10-2020 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നൽകണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ശലോമി അപേക്ഷ സമർപ്പിച്ചിട്ടു 
ള്ളതുമാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


സുഗന്ധി ഹേംജിത്ത് 


ഭാര്യ 


58 


1 


ശലോമി 


ഭാര്യ 


54 


2 


നെൽസൻ പൈനാടത്ത് റംജിത്ത് 


മകൻ 


30 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാകേണ്ടതാണ് . കാ ലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 

തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


തഹശീൽദാർ . 


Gaz . No. 15 / 2021 / DTP ( CLR - Supplement ) . 


309 


38 


( 3 ) 


Moovattupuzha Taluk 


നമ്പർ എച്ച്3-10734 / 2020 . 


2021 ജനുവരി 5 . 


പരസ്യം 


( 1 ) 


ആലുവ താലൂക്കിൽ ചൊവ്വര വില്ലേജിൽ കൊണ്ടോട്ടി കരയിൽ 
ചാത്തനാട്ട് വീട്ടിൽ സിദ്ധാർത്ഥൻ മകൻ പ്രതാപൻ , പി , എസ് . 
എന്ന കക്ഷി 2-12-2020 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നൽകണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ശോഭന പ്രതാപൻ 
സമർപ്പിച്ചിട്ടുള്ള തുമാണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


അപേക്ഷ 


നമ്പർ എ4-11698 2020 . 

2020 ഡിസംബർ 30 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , മൂവാറ്റുപുഴ 
വില്ലേ ജ് , മൂവാറ്റുപുഴ കര യിൽ , അമ്പലത്തിനാൽ വീട്ടിൽ 
പി . എൻ . കരുണാകരൻ 4-10 -2020 -ാം തീയതിയും ഭാര്യ 
കെ . സരസു 20-10-2019 -ാം തീയതിയും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണ 
മെന്ന് ആവ ശ്യ പ്പെട്ട് ടിയാളുകളുടെ മകൾ യമുന ബിനു 
സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അവകാശ വിചാരണ നട ത്തുകയും താഴെ പറ യുന്നവർ 
പരേതരുടെ നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെ 
ട്ടിട്ടുള്ളതുമാണ് . 


പേര് 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


ബസം 


1 


ശോഭന പ്രതാപൻ 


ഭാര്യ 


47 


2 


പ്രതിഭ , സി . പി . 


മകൾ 


22 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


3 


പ്രശോഭ് , സി . പി . 


മകൻ 


18 


ബം 


1 


യമുന ബിനു 


മകൾ 


40 


2 


ഗംഗ , എ . കെ . 


39 


33 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതരുടെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 
ഒരു സാക്ഷ്യ പതം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തിനകം 

മൂ വാ റ്റു പുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയ തിക്ക് ശ ഷ മാ , 

തപാൽ മാർഗ്ഗമാ 
മറ്റുവിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 2 ) 
നമ്പർ എ4-11240 2020 . 

2020 ഡിസംബർ 31 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , മഞ്ഞള്ളൂർ 
വില്ലേജ് , കദളിക്കാട് കരയിൽ , വടക്കേ മറ്റത്തിൽ വീട്ടിൽ 
കുഞ്ഞൻ മാധവൻ 17-5-2004 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അവ കാശികളെ കാണി ക്കു ന്ന ഒരു സാക്ഷ്യ പത 
ന ക ണ മെന്ന് ആവ ശ്യ പ്പെട്ട് ടിയാന്റെ 

മകൾ 
ശാന്ത ഗോപാലൻ സമർപ്പിച്ച് അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അവകാശ വിചാരണ നടത്തുകയും 
പറ യുന്നവർ 

പര തന്റെ നിയ മാ നു സ ത് 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


നമ്പർ എച്ച് -1074012020 . 

2021 ജനുവരി 5 . 
ആലുവ താലൂക്കിൽ ചൊവ്വര തെക്കുംഭാഗം വില്ലേജിൽ 
ശ്രീമൂലനഗരം കുളിക്കര കരയിൽ പാലിമറ്റം വീട്ടിൽ ജോസഫ് 
ഭാര്യ കൊച്ചുത്രേസ്യ ജോസഫ് എന്ന കക്ഷി 
തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാളുടെ ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൻ ഷാജി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതുമാണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


9-10-2020-00 


താഴ 


ബന്ധം 


പേര് 


വയസ് 


1 


സെബാസ്റ്റ്യൻ 


മകൻ 


48 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


റീന 


മകൾ 


46 


1 


ശാന്ത ഗോപാലൻ 


മകൾ 


70 


3 


ഷാജി 


മകൻ 


43 


2 


ഒാമന 


56 


3 


രാജു 


മകൻ 


55 


4 


അംബിക 


മകൾ 


50 


5 


മിനി 


48 


55 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


6 


38 


3 3 


ബിന്ദു 
മോഹനൻ 


7 


മകൻ 


60 


താലൂക്കാഫീസ് , 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 
ഒരു 

സാക്ഷ്യ പ്രതം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 


310 


